O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 18 
Tuesday , 18th January 2022 


1197 മകരം 4 


1943 പൌഷം 28 


4th Makaram 1197 


28th Pousha 1943 


നമ്പർ 


3 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2251 


Revenue Department 


18th January 2022 


നമ്പർ : എ 5 / 15609 / 21 


28/12/2021 


തിരുത്തൽ 

പരസ്യം 


2021 നവംബർ മാസം 9 -ാം തീയതിയിലെ കേരളാ ഗസറ്റ് നമ്പർ 44 - ൽ ( വാല്യം 10 , പാർട്ട് III ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് 

റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 10954 - ൽ പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ 
പരസ്യത്തിൽ “ ചെങ്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എസ് . വിജയൻ 20 / 09 / 2013 - ൽ 
മരണപ്പെട്ടതായും ' എന്നത് " ചെങ്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എസ് . വിജയൻ 
06 / 01 / 2013 - ൽ മരണപ്പെട്ടതായും ' എന്ന് തിരുത്തി വായിക്കേണ്ടണ്ടതാണ് . 


താലൂക്കാഫീസ് , നെയ്യാറ്റിൻകര 


തഹസിൽദാർ 


നമ്പർ : എ 5 / 29013 / 21 


10/01/2022 


തിരുത്തൽ പരസ്യം 


2022 ജനുവരി മാസം 4 -ാം തീയതിയിലെ കേരളാ ഗസറ്റ് നമ്പർ 1 - ൽ ( വാല്യം 11 , പാർട്ട് III ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 180 - ൽ പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ 
പരസ്യത്തിൽ " പരേതനായ സുരേഷ് ഡി . യുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല ' എന്ന് പരസ്യം ചെയ്തത് 
" പരേതനായ സുരേഷ് ഡി . യുടെ മാതാവ് തങ്കാഭായി ജീവിച്ചിരിപ്പുണ്ട് ' എന്നും “ പിതാവ് ജീവിച്ചിരിപ്പില്ല ' 
എന്നും തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്കാഫീസ് , നെയ്യാറ്റിൻകര 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2252 


KERALA GAZETTE 


Part III 


നമ്പർ : എ 1 / 20145 / 21 


01/12/2021 


തിരുത്തൽ 

പരസ്യം 


2021 ഒക്ടോബർ 26 -ാം തീയതിയിലെ കേരളാ ഗസറ്റ് നമ്പർ 42 - ൽ ( വാല്യം 10 , പാർട്ട് III ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 9089 - ൽ പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ 
പരസ്യത്തിൽ ക്രമ നമ്പർ 3 ആയി “ ഷിജോ എസ് . പി . മകൻ 21 വയസ് ' എന്ന അവകാശിയുടെ 
പേര് കൂടി ഉൾപ്പെടുത്തി തിരുത്തി വായിക്കേണ്ടണ്ടതാണ് . 


- 


- 


താലൂക്കാഫീസ് , നെയ്യാറ്റിൻകര 


തഹസിൽദാർ 


നമ്പർ : എ 1 / 24644 / 21 


31/12/2021 


തിരുത്തൽ പരസ്യം 


2021 ഡിസംബർ മാസം 7 -ാം തീയതിയിലെ കേരളാ ഗസറ്റ് നമ്പർ 48 - ൽ ( വാല്യം 10 , പാർട്ട് III ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 15350 - ൽ പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ 
പരസ്യത്തിൽ പരേതയുടെ മരണ തീയതി " 10/05/2021 ' എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത് 
" 15/05/2021 ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്കാഫീസ് , നെയ്യാറ്റിൻകര 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2253 


Revenue Department 


18th January 2022 


നമ്പർ : എ 1 / 23629 / 21 


04/01/2022 


തിരുത്തൽ 

പരസ്യം 


2021 നവംബർ മാസം 30 -ാം തീയതിയിലെ കേരളാ ഗസറ്റ് നമ്പർ 47 - ൽ ( വാല്യം 10 , പാർട്ട് III ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 14336 - ൽ പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ 
പരസ്യത്തിൽ " പരേതയുടെ അവകാശികളായി ക്രമ നമ്പർ 1 മുതൽ 5 വരെയുള്ളവർ മാത്രമേയുള്ളൂ ' എന്ന് 
തിരുത്തി വായിക്കേണ്ടണ്ടതാണ് . 


താലൂക്കാഫീസ് , നെയ്യാറ്റിൻകര 


തഹസിൽദാർ 


നമ്പർ : എ 1 / 24482 / 21 


04/01/2022 


തിരുത്തൽ പരസ്യം 


2021 നവംബർ മാസം 30 -ാം തീയതിയിലെ കേരളാ ഗസറ്റ് നമ്പർ 47 - ൽ ( വാല്യം 10 , പാർട്ട് III ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 14382 - ൽ പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ 
പരസ്യത്തിൽ പരേതന്റെ മേൽവിലാസത്തോടൊപ്പം " വിൽസൻ എ . ' എന്ന പേര് കൂടി ഉൾപ്പെടുത്തി 
തിരുത്തി വായിക്കേണ്ടതാണ് . 


താലൂക്കാഫീസ് , നെയ്യാറ്റിൻകര 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2254 


KERALA GAZETTE 


Part III 


നമ്പർ : എ 1 / 23199 / 21 


04/01/2022 


തിരുത്തൽ 

പരസ്യം 


2021 നവംബർ മാസം 30 -ാം തീയതിയിലെ കേരളാ ഗസറ്റ് നമ്പർ 47 - ൽ ( വാല്യം 10 , പാർട്ട് III ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 14392 - ൽ പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ 
പരസ്യത്തിൽ പരേതന്റെ പേര് “ രവീന്ദ്രൻ നായർ റ്റി . ' എന്നത് “ 

രാജേന്ദ്രൻ നായർ റ്റി . ' എന്ന് തിരുത്തി 
വായിക്കേണ്ടണ്ടതാണ് . 


താലൂക്കാഫീസ് , നെയ്യാറ്റിൻകര 


തഹസിൽദാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2255 


Revenue Department 


18th January 2022 


Thiruvananthapuram District 


Neyyattinkara Taluk 


NOTICE 


നമ്പർ : എ 8 / 28259 / 21 


10-01-2022 


നെയ്യാറ്റിൻകര താലൂക്കിൽ ബാലരാമപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എസ് കൃഷ്ണ 
ൻ കുട്ടി , ബാലരാമപുരം , റസ്സൽപുരം പി ഒ , തലയൽ , പനവിള , ഉതൃട്ടാതി എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിൽ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ബാലരാമപുരം 
വില്ലേജിൽ പരേതൻറെ മകൻ അഖിൽ എം കെ , ബാലരാമപുരം , റസ്സൽപ്പുരം പി ഒ , തലയൽ , പനവിള , ഉതൃട്ടാതി 
ബോധിപ്പിച്ച അപേക്ഷ ബാലരാമപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വി മധുമതി 


ഭാര്യ 


60 


2 


| അനൂപ് എം കെ 


മകൻ 


34 


3 


അഖിൽ എം കെ 


മകൻ 


32 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2256 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Neyyattinkara Taluk 


NOTICE 


നമ്പർ : എ 5/27771/2021 


10-01-2022 


റോമ 


നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സെലിൻ എം @ വൽസല 
ി നിവാസ് , ഇസ്ലേനി പുരം , വ്ളാത്താങ്കര എന്നയാളുടെ അവകാശികൾക്ക് ഗ്രാമീൺ ബാങ്ക് ഉദിയൻകുളങ്ങര ശാഖ യിൽ 
ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെങ്കൽ വില്ലേജിൽ 
പരേതയുടെ മകൻ റോമി എസ് , റോമി നിവാസ് , ഇഞ്ചേനി പുരം , വ്ളാത്താങ്കര , ബോധിപ്പിച്ച അപേക്ഷ ചെങ്കൽ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14 
08-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


റോമി എസ് 


മകൻ 


33 


2 


സുബി എസ് 


മകൾ 


31 


നമ്പർ : എ 5/227/2022 


10-01-2022 


നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുരേന്ദ്രൻ റ്റി കാളി വിളാകം വീട് , 
കാളിവിളാകം , ആറയൂർ പി ഒ ചെങ്കൽ എന്നയാളുടെ അവകാശികൾക്ക് എം എ സി റ്റി കോടതിയിൽ ഹാജരാക്കുന്നതിനും 
മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെങ്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ 
സുജ ഒ , കാളി വിളാകം വീട് , കാളിവിളാകം , ആറയൂർ പി ഒ ചെങ്കൽ , ബോധിപ്പിച്ച അപേക്ഷ ചെങ്കൽ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-11-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ന സംരക്ഷണത്തിലാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുജ ഒ 


ഭാര്യ 


38 


2 


അയന സുരേന്ദ്രൻ എസ് 


മകൾ 


10 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2257 


Revenue Department 


18th January 2022 


Thiruvananthapuram District 


Neyyattinkara Taluk 


NOTICE 


നമ്പർ : എ5-2477712021 


09-12-2021 


ഒരു 


അപേക്ഷ 


നെയ്യാറ്റിൻകര താലൂക്കിൽ കുളത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഉച്ചക്കട പി ഒ , കുളത്തൂർ , വലിയവി 
ള , കൃഷ്ണവിലാസത്തിൽ സരസമ്മ എ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുളത്തൂർ വില്ലേജിൽ പരേതയുടെ മകൻ സുരേഷ് കുമാർ ബോധിപ്പിച്ച 

കുളത്തൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 26-09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരിപ്പില്ലായെന്നും 

മൈനർ സന്താനം മാതാവ് പ്രേമകലയുടെ സംരക്ഷണത്തിലുമാണെന്നും അറിയുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രവിചന്ദ്രൻ 


മകൻ 


51 


2 


| സുരേഷ് കുമാർ 


മകൻ 


51 


3 


46 


4 


22 


| രാമഭദ്രൻ 

മകൻ 
വിഷ്ണുപ്രസാദ് ( പരേതയുടെ മരണപ്പെട്ട മകൻ രാജേന്ദ്രന്റെ പൗത്രൻ 
| മകൻ 
കൃഷ്ണപ്രസാദ് ( പരേതയുടെ മരണപ്പെട്ട മകൻ രാജേന്ദ്രന്റെ | പൗത്രൻ 
മകൻ 


5 


17 


നമ്പർ : എ 5 -27756/2021 


16-12-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വട്ടവിള പി ഒ , അഴകിക്കോണം 
തിരുവോണത്തിൽ സരസ്വതി അമ്മ എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ പേരിൽ ലഭിക്കാനുള്ള മിലിട്ടറി പെൻഷൻ 
ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
ചെങ്കൽ വില്ലേജിൽ പരേതയുടെ മകൾ അജിതകുമാരി എസ് ബോധിപ്പിച്ച അപേക്ഷ ചെങ്കൽ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-06-2020 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


66 


ബാലചന്ദ്രൻ വി 
അജിതകുമാരി എസ് 


2 


| മകൾ 


62 


3 


കെ ഹരികുമാർ 


മകൻ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2258 


KERALA GAZETTE 


Part III 


നമ്പർ : എ 8 -25277/2021 


16-12-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ വിഴിഞ്ഞം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജേന്ദ്രകുമാർ എസ് , വെങ്ങാനൂ 
ർ പി ഒ , വെങ്ങാനൂർ , ആശാർവിളാകം എന്നയാളുടെ അവകാശികൾക്ക് 

എം . എ . സി . റ്റി . കോടതിയിൽ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിഴിഞ്ഞം വില്ലേജിൽ പരേതൻറെ 
ഭാര്യ സതികുമാരി വി റ്റി ബോധിപ്പിച്ച അപേക്ഷ വിഴിഞ്ഞം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-07-2009 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


51 


| സതികുമാരി വി റ്റി 
അരുൺചന്ദ്രൻ ആർ എസ് 


2 


മകൻ 


21 


നമ്പർ : എ 8 -27340/2021 


15-12-2021 


ഒരു 


നെയ്യാറ്റിൻകര താലൂക്കിൽ അതിയന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം ജി എ സദനത്തിൽ 
മുരുകൻ എസ് , നെയ്യാറ്റിൻകര പി ഒ , വലിയവിള എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിൽ തമിഴ്നാട് 
തിരുനെൽവേലി ജില്ലാ കളക്ടറേറ്റിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അതിയന്നൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഗീത റ്റി ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
അതിയന്നൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 21-10-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മൈനർ താഴെയുള്ള 
ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഗീത റ്റി 


ഭാര്യ 


50 


2 


അമൽദേവ് എം ജി 


| മകൻ 


28 


3 


അനഘ എം ജി 


മകൾ 


14 


നമ്പർ : എ 8 -26989/2021 


15-12-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ പെരുമ്പഴുതൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നെല്ലിവിള വീട്ടിൽ 
സനൽകുമാർ ജെ , നെയ്യാറ്റിൻകര പി ഒ , വഴുതൂർ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിൽ മുനിസിപ്പാലിറ്റിയിൽ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരുമ്പഴുതൂർ 
വില്ലേജിൽ പരേതൻറെ ഭാര്യ സിമി ഐ എസ് ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ പെരുമ്പഴുതൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2259 


Revenue Department 


18th January 2022 


അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 31-07-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മൈനർ താഴെയുള്ള ലിസ്റ്റിൽ 

ക്രമ നമ്പർ 

1 ൻ 
സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി ക ഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സിമി ഐ എസ് 


ഭാര്യ 


39 


2 


ശരണ്യ എസ് 


മകൾ 


16 


നമ്പർ : എ 8-27418 / 2021 


16-12-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ പാറശാല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഓണാഞ്ചിവിള വീട്ടിൽ 
മണികണ്ഠൻ , പാറശാല പി ഒ , ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്നയാളുടെ അവകാശികൾക്ക് എം . എ . സി . റ്റി . 
കോടതിയിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പാറശ്ശാല വില്ലേജിൽ പരേതൻറെ ഭാര്യ മറിയത്തോട്ടം കടയിവിള വീട്ടിൽ അനിത കെ , പാറശാല പി ഒ , പാറശാല 
ഹോസ്പിറ്റൽ ജംഗീഷൻ ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ പാറശ്ശാല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കളും 
മകൻ കൃഷ്ണനന്ദുവും ജീവിച്ചിരിപ്പില്ലായെന്നും പരേതനായ കൃഷ്ണനന്ദു അവിവാഹിതനും നിസന്തതിയുമാണ് . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അനിത കെ 


ഭാര്യ 


43 


2 


ശരത് എം എ 


മകൻ 


22 


നമ്പർ : എ 8 -27348/2021 


16-12-2021 


ഒരു 


നെയ്യാറ്റിൻകര താലൂക്കിൽ അതിയന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജിനോനിവാസിൽ 

ഷെലകുമാരി എസ് , വെൺപകൽ പി ഒ , കുശവൂർകോട്ടുകോണം , എന്നയാളുടെ അവകാശികൾക്ക് പരേതയുടെ 
പേരിൽ കേരള അഡ്വക്കേറ്റ് ക്ലർക്ക്സ് ക്ഷേമനിധി ബോർഡിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി 
ഹാജരാക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അതിയന്നൂർ വില്ലേജിൽ പരേതയുടെ മകൾ ജിനിഷ 
ആർ എസ് ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അതിയന്നൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-04-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കളും 
ഭർത്താവും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2260 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


38 


| ജിനോമോൻ ആർ എസ് 
ജിനിത്ത് ആർ എസ് 


2 


മകൻ 


34 


3 


| ജിനിഷ ആർ എസ് 


മകൾ 


31 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2261 


Revenue Department 


18th January 2022 


Thiruvananthapuram District 


Neyyattinkara Taluk 


NOTICE 


നമ്പർ : എ 8 -27287/2021 


16-12-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ വിഴിഞ്ഞം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നിഷ ഭവനിൽ എൻ ഫ്രാൻസിസ് 
കോട്ടപ്പുറം പി ഒ , തെന്നൂർക്കോണം , തോപ്പുവിള എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിൽ ബാങ്കിൽ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിഴിഞ്ഞം 
വില്ലേജിൽ പരേതൻറെ ഭാര്യ ബേബിയാനി ഫ്രാൻസിസ് ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ വിഴിഞ്ഞം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-11-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ബേബിയാനി ഫ്രാൻസിസ് 


ഭാര്യ 


57 


2 


മകൾ 


37 


ഷൈനി ഫ്രാൻസിസ് 
ഷൻ ഫ്രാൻസിസ് 


3 


മകൻ 


32 


നമ്പർ : എ 8 -27341/2021 


16-12-2021 


ക 


നെയ്യാറ്റിൻകര താലൂക്കിൽ അതിയന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ത്രിവേണിയിൽ 
രാജശേഖരൻ , ആറാലുംമൂട് പി ഒ അതിയന്നൂർ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിൽ ബാങ്കിൽ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അതിയന്നൂർ വില്ലേജിൽ പരേതൻറെ 
ഭാര്യ സുധ എസ് ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അതിയന്നൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി ക ഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


76 


സുധ എസ് 
രാജേഷ് ആർ എസ് 


2 


മകൻ 


48 


നമ്പർ : എ 8 27334/2021 


16-12-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2262 


KERALA GAZETTE 


Part III 


നെയ്യാറ്റിൻകര താലൂക്കിൽ ബാലരാമപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ദാറുൽകറം വീട്ടിൽ 
ഷിഹാബുദ്ദീൻ , ബാലരാമപുരം പി ഒ , വഴിമുക്ക് , പൂവ്വാർറോഡ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ നബീസാബീവി ബോധിപ്പിച്ച 
അപേക്ഷയിന്മേൽ ബാലരാമപുരം മണക്കാട് , ശാസ്തമംഗലം വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നബീസാബീവി എഫ് 


ഭാര്യ 


57 


2 


| മകൻ 


39 


3 


മകൾ 


37 


4 


| മുഹമ്മദ് കാസിം എസ് 

ഷമ ബിന്ദ് ഷിഹാബ് എൻ 
ആസിയ എൻ 
| മുഹമ്മദ് ഷാഫി എസ് 
| മുഹമ്മദ് അനസ് എസ് 


മകൾ 


33 


5 


മകൻ 


27 


6 


മകൻ 


23 


7 


അയിഷ ബിന്ദ് ഷിഹാബ് 


മകൾ 


22 


നമ്പർ : എ 1 -28028/2021 


20-12-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ നെയ്യാറ്റിങ്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീകുമാർ എസ് വി , തങ്കം 
ബിൽഡിംഗ്സ് , കോൺവെന്റ് റോഡ് , ബസ് സ്റ്റാന്റ് ജംഗ്ഷൻ , നെയ്യാറ്റിൻകര പി ഒ എന്നയാളുടെ അവകാശികൾക്ക് 
പരേതന്റെ പേരിൽ ലഭിക്കാനുള്ള സമാശ്വാസതൊഴിൽ ദാന പദ്ധതിയിൽ അവകാശിക്ക് ജോലി ലഭിക്കുന്നതിനും ബാങ്കിംഗ് 
ആവശ്യങ്ങൾ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പരേതൻറെ ഭാര്യ ടി വീട്ടിൽ ലക്ഷ്മിപ്രിയ എസ് വി ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ നെയ്യാറ്റിങ്കര , ചുങ്കത്തറ വില്ലേജ് 
ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റം പരിശോധിച്ചതിൽ ടിയാൻ 
05-11-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് ( ശിവരാജൻ കെ ജീവിച്ചിരിപ്പുണ്ട് . . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 

) 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ലക്ഷ്മിപ്രിയ സി വി 


ഭാര്യ 


42 


2 


ശ്രീ പാർവ്വതി എൽ എസ് 


| മകൾ 


18 


3 


| എൽ വിജയകുമാരി അമ്മ 


മാതാവ് 


66 


നമ്പർ : എ 8 -27010/2021 


14-12-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ അതിയന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആറാലുംമൂട് പി ഒ , അതിയന്നൂർ 
ചെറുവിളാകത്ത് ചാനൽക്കരവീട്ടിൽ സദാനന്ദൻ പി , എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിൽ ബാങ്കിൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2263 


Revenue Department 


18th January 2022 


ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അതിയന്നൂർ 
വില്ലേജിൽ പരേതൻറെ ഭാര്യ സെലീന കെ ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അതിയന്നൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-03-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സെലീന കെ 


ഭാര്യ 


67 


2 


മൃദുലദേവി എസ് എസ് 


മകൾ 


39 


3 


നന്ദിനിദേവി എസ് എസ് 


മകൾ 


37 


നമ്പർ : എ 8 -27276/2021 


15-12-2021 


1 


ഒരു 


നെയ്യാറ്റിൻകര താലൂക്കിൽ പാറശ്ശാല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുൽ അസീസ് എ , പാറശ്ശാല പ 
ി ഒ , ഇഞ്ചിവിള , ജസീല മൻസിൽ എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിൽ ബാങ്കിൽ ഹാജരാക്കുന്നതിനും 
മറ്റാവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ സബീന ബീവി എ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ പാറശ്ശാല , മണക്കാട് വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സബീന ബീവി എ 


മകൾ 


47 


2 


ജസീല എ 


| മകൾ 


43 


നമ്പർ : എ 8 -26986/2021 


14-12-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ കുന്നത്തുകൾ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മോഹനകുമാരൻ നായർ സി , 
അറവിളാകത്ത് വീട്ടിൽ , കാരക്കോണം പി ഒ , കുന്നത്തുകാൽ , നാറാണി എന്നയാളുടെ അവകാശികൾക്ക് പരേതന്റെ പേരിൽ 
ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഹാജരാക്കുന്നതിനായി ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കുന്നത്തുകാൽ വില്ലേജിൽ പരേതൻറെ മകൻ ശരത് മോഹൻ എ എം ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ കുന്നത്തുകൾ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20 
09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2264 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| അമ്പിളികുമാരി ആർ 


ഭാര്യ 


56 


2 


ദിവ്യമോഹൻ എ എം 


മകൾ 


33 


3 


ശരത് മോഹൻ എ എം 


മകൻ 


30 


നമ്പർ : എ 1 -275201 2021 


15-12-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ പരശുവയ്ക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പരശുവയ്ക്കൽ പി ഒ , 
മാണംകോട് , പത്മവിലാസത്തിൽ യേശുദാസ് എസ് , ഭാര്യ ടി വീട്ടിൽ ഗ്ലാൻസിസ് സുലോചന ജെ 

എന്നീ ആളുകളുടെ 
അവകാശികൾക്ക് പരേതരുടെ പേരിൽ ലഭിക്കാനുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരശുവയ്ക്കൽ വില്ലേജിൽ പരേതരുടെ മകൾ ഷെറിൻ 

വൈ ജി ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ പരശുവയ്ക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാളുകൾ യഥാക്രമം 07-03-2021 , 31-07-2021 എന്നീ 
തീയതികളിൽ മരണപ്പെട്ടതായും പരേതരുടെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . 

താപിതാക്കളും മകൾ ഷെർമിൻ വൈ ജി -യും ജീവിച്ചിരിപ്പില്ലായെന്നും പരേതയായ 
ഷർമിൻ വൈ ജി അവിവാഹിതയും നിസന്തതിയുമായിരുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


പരേതരുടെ മാതാ 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഷെറിൻ വൈ ജി 


| മകൾ 


44 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2265 


Revenue Department 


18th January 2022 


Thiruvananthapuram District 


Neyyattinkara Taluk 


NOTICE 


നമ്പർ : എ 5/28137/2021 


12-01-2022 


നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോർജ്ജ് വൈ ഇടത്തറവിള വീട് 
, ആറയൂർ , ആറയൂർ പി ഒ , എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യത്തിനു 

ഒ 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെങ്കൽ വില്ലേജിൽ പരേതൻറെ മകൻ ജി ബാലരാജ് , ബി . 
ജി . വില്ല , ആറയൂർ ആറയൂർ പി ഒ , ബോധിപ്പിച്ച അപേക്ഷ ചെങ്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-11-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
, ഭാര്യ , മകൻ വിൻസെൻറ് എന്നിവർ ജീവിച്ചിരിപ്പില്ല . മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 6 ൻറെ 
സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബാലരാജ് ജി 


മകൻ 


63 


2 


| പുഷ്പാബായി ജി 


മകൾ 


58 


3 


| ജോൺ വിക്ടർ 


മകൻ 


57 


4 


52 


5 


50 


6 


| പുഷ്പലത 

മകൾ 
റോബിൻസൺ ജി 

മകൻ 
പി ജെ അനിതകുമാരി ( പരേതന്റെ മരണപ്പെട്ട മകൻ | മകന്റെ ഭാര്യ 
വിൻസെൻറിന്റെ ഭാര്യ | 
| വി അഭിജ ( പരേതന്റെ മരണപ്പെട്ട മകൻ വിൻസെൻറിന്റെ മകൾൗത്രി 


45 


7 


18 


8 


വി അജിന ( പരേതന്റെ മരണപ്പെട്ട മകൻ വിൻസെൻറിന്റെ 
മകൾ ) 


പൗത്രി 


16 


നമ്പർ : എ 5/385/2022 


12-01-2022 


7 


നെയ്യാറ്റിൻകര താലൂക്കിൽ കാരോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പുഷ്പബായ് എം കുഞ്ചുവീട്ടു വിളാക 
ം , കുന്നിയോട് , കാരോട് , കാക്കവിള എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാരോട് വില്ലേജിൽ പരേതയുടെ മകൻ ജെറിൻ മിഖായേൽ 
കുഞ്ചുവീട്ടു വിളാകം , കുന്നിയോട് , കാരോട് , കാക്കവിള , ബോധിപ്പിച്ച അപേക്ഷ കാരോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-12-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2266 


KERALA GAZETTE 


Part III 


ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| എം അത്തനാസ് 


| ഭർത്താവ് 


72 


2 


| സറിൻ മിഖായേൽ 


മകൻ 


38 


3 


എ ജെറിൻ മിഖായേൽ 


മകൻ 


33 


നമ്പർ : എ 5/26365/2021 


12-01-2022 


നെയ്യാറ്റിൻകര താലൂക്കിൽ കാരോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എർവിൻ ആന്റണി ആന്റണി @ 
ധനേശ്വരൻ റെനി ഭവൻ , നരികുഴി വീട് , നരി കുഴി എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാരോട് വില്ലേജിൽ 

കാരോട് വില്ലേജിൽ പരേതൻറെ ഭാര്യ 
കമലാവതി , റെനി ഭവൻ , നരികുഴി വീട് , നരി കുഴി , ബോധിപ്പിച്ച അപേക്ഷ കാരോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-12-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 

കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കമലാവതി . 


ഭാര്യ 


49 


2 


നി 


മകൻ 


28 


3 


ധന്യമോൾ ഡി കെ 


മകൾ 


25 


4 


ധനേഷ് ഡി കെ 


മകൻ 


18 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2267 


Revenue Department 


18th January 2022 


Thiruvananthapuram District 


Neyyattinkara Taluk 


NOTICE 


നമ്പർ : എ 8 279 21 


11-01-2022 


നെയ്യാറ്റിൻകര താലൂക്കിൽ കരുംകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ച വത്സലം കെ പുതിയതുറ പി 
ഒ , നാഗപുരം , പാമ്പുകാല , കുഴിഞ്ഞവിള വീട് എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ കുടിശ്ശിക ലഭിക്കുന്നതിനും 
മറ്റാവശ്യങ്ങൾക്കുമായി ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കരുംകുളം വില്ലേജിൽ പരേതൻറെ മകൻ 
ജോൺ വിക്ടർ വി , പുതിയതുറ പി ഒ , നാഗപുരം , പാമ്പുകാല , കുഴിഞ്ഞവിള വീട് ബോധിപ്പിച്ച അപേക്ഷ കരുംകുളം , അരുവിക്കര 
വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 13-03-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ഭാര്യ എസ്തർ ഡി എന്നിവർ ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


43 


ജോൺ വിക്ടർ വി 
ജാസ്മിൻ ഗ്ലോറി വി 


2 


മകൾ 


39 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2268 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Neyyattinkara Taluk 


NOTICE 


നമ്പർ : എ 1 / 264 / 2022 


12-01-2022 


നെയ്യാറ്റിൻകര താലൂക്കിൽ കാഞ്ഞിരംകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സെർളിൻ റ്റി 
ഷിബുവിലാസം , ചാവടി , പുല്ലുവിള പി ഓ എന്നയാളുടെ അവകാശികൾക്ക് കെ എസ് എഫ് ഇ യുടെ കാഞ്ഞിരംകുളം 
ശാഖയിൽ ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യത്തിനു ഹാജരാക്കുന്നതിനുമായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കാഞ്ഞിരംകുളം വില്ലേജിൽ പരേതൻറെ ഭാര്യ പുഷ്പലില്ലി കെ , ഷിബുവിലാസം , ചാവടി , പുല്ലുവിള പി ഓ ബോധിപ്പിച്ച അപേക് 

കാഞ്ഞിരംകുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 03-09-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കളും മകൻ റ്റോമിയും ജീവിച്ചിരിപ്പില്ലാ യെന്നും 
പരേതനായ റ്റോമിഅവിവാഹിതനും നിസന്തതിയുമായിരുന്നുയെന്നും അറിയുന്നതിനാൽ അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


60 


2 


പുഷ്പലില്ലി കെ 
| ഷിബു എസ് 
| ഷാജി സെർളിൻ 


മകൻ 


46 


3 


മകൻ 


42 


4 


| ഡാഫിൻ സെർളിൻ 


മകൾ 


34 


നമ്പർ : എ 1 / 170321 


16-10-2021 


നെയ്യാറ്റിൻകര താലൂക്കിൽ പരശുവയ്ക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മാലിക്ക് ഫിറോസ്കാൻ പുതുവ 
ൽ വാറുവിളാകത്തുപുത്തൻവീട് ഇടിച്ചക്കപ്ലാമൂട് , പാറശ്ശാല പി ഓ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിൽ 
ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യത്തിനു ഹാജരാക്കുന്നതിനുമായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരശുവയ്ക്കൽ 
വില്ലേജിൽ പരേതൻറെ മകൾ ആൽഫീന എം യു , പുതുവൽ വാറുവിളാ കത്തുപുത്തൻ വീട് , ഇടിച്ചക്കപ്ലാമൂട് , പാറശ്ശാല പി ഓ 
ബോധിപ്പിച്ച അപേക്ഷ പരശുവയ്ക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-02-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവും ഭാര്യ ഉജീനബീവി എം ഉം ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


24 


| മുഹമ്മദ്റാഫി എം യു 
| ആൽഫീന എം യു 


2 


മകൾ 


22 


3 


ഐഷാഖാൻ 


മാതാവ് 


90 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2269 


Revenue Department 


18th January 2022 


നമ്പർ : എ 1 / 80 / 2022 


10-01-2022 


നെയ്യാറ്റിൻകര താലൂക്കിൽ പള്ളിച്ചൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ വരദരാജൻ 
, പ്രഭാകിരൺ , 71790 , പറമ്പുകോണം , മൊട്ടമൂട് , നരുവാമൂട് പി ഓ എന്ന യാ ളുടെ 

അവകാശികൾക്ക് 
ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യത്തിനു ഹാജരാക്കുന്നതിനുമായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പള്ളിച്ചൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ പ്രഭാദേവി എൽ , പ്രഭാകിരൺ , 7790 , പറമ്പുകോണം , മൊട്ടമൂട് , നരുവാമൂട് പി ഓ 
ബോധിപ്പിച്ച അപേക്ഷ പള്ളിച്ചൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-10-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലായെന്നും പരേതൻ 
നിസന്തിയാണെന്നും അറിയുന്നതിനാൽ അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


പ്രഭാദേവി എൽ 


ഭാര്യ 


63 


നമ്പർ : എ 1 / 40712022 


11-01-2022 


> 


നെയ്യാറ്റിൻകര താലൂക്കിൽ പരശുവയ്ക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുശീലാബായി വി 
രത്നകമലാകോട്ടേജ് , ചെറുവട്ടൂർപൊറ്റ പരശുവയ്ക്കൽ പി ഓ , എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ 
വാങ്ങുന്നതിനും മറ്റ് ആവശ്യത്തിനു ഹാജരാക്കുന്നതിനുമായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരശുവയ്ക്കൽ 
വില്ലേജിൽ പരേതയുടെ ഭർത്താവ് ജെ ആർ ഇമ്മാനുവേൽദാസ് , രത്നകമലാകോട്ടേജ് , ചെറുവട്ടൂർപൊറ്റ പരശുവയ്ക്കൽ പി ഓ 

ബോധിപ്പിച്ച അപേക്ഷ പരശുവയ്ക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 02-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാവ് ജീവിച്ചിരിപ്പില്ല . , പിതാവ് 
ജസറ്റ്സ് സി ജീവിച്ചിരിപ്പുണ്ട് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ജെ ആർ ഇമ്മാനുവേൽദാസ് 


| ഭർത്താവ് 


68 


2 


| മകൻ 


41 


വിപിൻസാം ഇ എസ് 
ഷെറിൻസാം ഇ എസ് 


3 


മകൻ 


39 


നമ്പർ : എ 1 / 22614 ; 2021 


12-01-2022 


നെയ്യാറ്റിൻകര താലൂക്കിൽ കുന്നത്തുകാൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഫേങ്കോറോയി വി ജെ , 
വടക്കിൻകരബംഗ്ലാവ് , വേങ്കോട് , പനച്ചമൂട്പി ഓ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ആവശ്യത്തിനു ഹാജരാക്കുന്നതിനുമായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നെയ്യാറ്റിൻകര വില്ലേജിൽ പരേതൻറെ 
ഭാര്യ ജാസ്മിൻ ജോളി സി എസ് , ജെ ജെ ഭവൻ , തെല്ലാംങ്കാല , മണലൂർ , നെയ്യാറ്റിൻകര പി ഓ ബോധിപ്പിച്ച അപേക്ഷ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2270 


KERALA GAZETTE 


Part III 


കുന്നത്തുകാൽ , നെയ്യാറ്റികര വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . മാതാവ് ജഗദം ജീവിച്ചിരിപ്പുണ്ട് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ജാസ്മിൻ ജോളി സി എസ് 


ഭാര്യ 


44 


2 


ജിജോ ജെ 


മകൻ 


19 


നമ്പർ : എ 1 / 2770121 


11-01-2022 


നെയ്യാറ്റിൻകര താലൂക്കിൽ നെയ്യാറ്റികര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രഘുനാഥൻനായർ എൻ 
പ്രസന്നവിലാസം , മരുതത്തൂർ , ചാപ്ലോട്ടുകോണം പി ഓ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിൽ ഹാജരാക്കുന്നതിനും 
മറ്റ് ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി നെയ്യാറ്റികര വില്ലേജിൽ പരേതൻറെ 
മകൻ വിഷ്ണു ആർ എസ് , മേൽവിളാകത്തുവീട് , മരുതത്തൂർ , ചാപ്ലോട്ടുകോണം പി ഓ ബോധിപ്പിച്ച അപേക്ഷ നെയ്യാറ്റികര 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 19-01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കളും മകൻ വിജയകുമാറും ജീവിച്ചിരിപ്പില്ല . പരേതനായ 
വിജയകുമാർ അവിവാഹിതനും നിസന്തതിയുമാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശാന്തകുമാരി 


ഭാര്യ 


68 


2 


രവീന്ദ്രൻനായർ 


മകൻ 


45 


3 


പ്രസാദ് . ആർ 


മകൻ 


41 


4 


| പ്രകല് 


മകൾ 


39 


5 


വിഷ് ആർ എസ് 


മകൻ 


28 


നമ്പർ : എ 5/18212/2021 


15-01-2022 


നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ദാസയ്യൻ കെ വലിയവിള വീട് 
, മര്യാപുരം പി ഒ , ചെങ്കൽ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെങ്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ റ്റി ലൂയിസ് , വലിയവിള വീട് , മര്യാപുരം പി ഒ , 
ചെങ്കൽ , ബോധിപ്പിച്ച അപേക്ഷ ചെങ്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2271 


Revenue Department 


18th January 2022 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


റ്റി ലൂയിസ് 


ഭാര്യ 


62 


2 


പാലമ്മ 


61 


3 


34 


4 . 


42 


5 


40 


6 


39 


7 


38 


8 


സഹോദരി 
കൃഷ്ണൻ ( പരേതന്റെ മരണപ്പെട്ട സഹോദരൻ 

പൗത്രൻ 
| ഗോവിന്ദൻനാടാർ മകൻ 
ഗോപാല കൃഷ്ണൻ ( പരേതന്റെ മരണപ്പെട്ട സഹോദരൻ പൗത്രൻ 
ഗോവിന്ദൻനാടാർ മകൻ ) 
ബിജു ( പരേതന്റെ മരണപ്പെട്ട സഹോദരൻ ഗോവിന്ദൻനാടാർ പൗത്രൻ 
മകൻ } 
ബിനു ( പരേതന്റെ മരണപ്പെട്ട സഹോദരൻ ഗോവിന്ദൻനാടാർ | പൗത്രൻ 
മകൻ | 
സിന്ധു ( പരേതന്റെ മരണപ്പെട്ട സഹോദരൻ 

| പൗത്രി 
| ഗോവിന്ദൻനാടാർ മകൾ } 
സുകുമാരൻ ( പരേതന്റെ മരണപ്പെട്ട സഹോദരൻ 

പൗത്രൻ 
പൊന്നയ്യൻനാടാർ മകൻ 
ലത ( പരേതന്റെ മരണപ്പെട്ട സഹോദരൻ പൊന്നയ്യൻനാടാർ പൗത്രി 
| മകൾ 
സുകുമാരി ( പരേതന്റെ മരണപ്പെട്ട സഹോദരൻ 

| പൗത്രി 
പൊന്നയ്യൻനാടാർ മകൾ ) 

ഷെജു മോൻ ( പരേതന്റെ മരണപ്പെട്ട സഹോദരൻ നേശയ്യൻ പൗത്രൻ 
നാടാർ മകൻ 

ഷനിമോൾ ( പരേതന്റെ മരണപ്പെട്ട സഹോദരൻ നേശയ്യൻ പൗത്രി 
നാടാർ മകൾ 
അഖിൽ മോൻ ( പരേതന്റെ മരണപ്പെട്ട സഹോദരൻ 

പൗത്രൻ 
നേശയ്യൻ നാടാർ മകൻ ) 


50 


9 


29 


10 


36 


11 


39 


12 


32 


13 


35 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2272 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Neyyattinkara Taluk 


NOTICE 


നമ്പർ : എ 1 / 291 / 2022 


10-01-2022 


നെയ്യാറ്റിൻകര താലൂക്കിൽ കൊല്ലയിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശശികുമാർ . സി , രാജം 
നിവാസ് , കുടവിളാകം , നടൂർകൊല്ല , ചാക്കോട്ടുകോണം പി ഓ എന്നയാളുടെ അവകാശികൾക്ക് കെ എസ് ഇ ബി യുടെ 
ആഫീസിൽ ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യത്തിനു ഹാജരാക്കുന്നതിനുമായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കൊല്ലയിൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ പ്രഭ ബി , രാജം നിവാസ് , കുടവിളാകം , നടൂർകൊല്ല , ചാപ്ലോട്ടുകോണം പി ഓ 
ബോധിപ്പിച്ച അപേക്ഷ കൊല്ലയിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല മെനർ 
താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പ്രഭ് . 


ബി 


ഭാര്യ 


44 


2 


ശിൽപശശി . പി 


| മകൾ 


16 


3 


ശരൺകുമാർ എസ് പി 


മകൻ 


9 


നമ്പർ : എ 1 / 328 / 22 


10-01-2022 


60 


പി ഓ 


നെയ്യാറ്റിൻകര താലൂക്കിൽ കൊല്ലയിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മിഖായേൽരാജൻ 
സങ്കീർത്തനം , ചെമ്മണ്ണുവിള , നടൂർകൊല്ല , അമരവിള പി എന്നയാളുടെ അവകാശികൾക്ക് കനാറ ബാങ്കിന്റെ 
അമരവിളശാഖയിൽ ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കൊല്ലയിൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ അശോകറാണി ജി എസ് , സങ്കീർത്തനം , ചെമ്മണ്ണൂവിള , നടൂർകൊല്ല , അമരവിള 
ബോധിപ്പിച്ച അപേക്ഷ 

കൊല്ലയിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് രാജയ്യൻ . സി മാതാവ് 
കുഞ്ഞമ്മ റ്റി എന്നിവർ ജീവിച്ചിരിപ്പുണ്ട് . മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അശോകറാണി ജി എസ് 


ഭാര്യ 


41 


2 


അമിത്തന്ന എം 


മകൾ 


17 


3 


ഫേബഹന്ന എം എ 


മകൾ 


14 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2273 


Revenue Department 


18th January 2022 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.18 04:23:29 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


